Regn . No. KERBIL / 2012 /45073 

dated 5 -9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No . 02 ). MMID 
KL / TV (N )/634 /2012 - 14 


GOVERN 


A 
99 


42 . Tuo 


NE 


WNMENT OF 


ego. 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. I 
Veljo 1 


30th October 2012 
2012 36csomó 30 
8th Karthika 1934 
1934 Dodoroldo 8 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Irrigation Department 


TENDER NOTICE 


No. W4 (C )- 1654 /97 . 

18th October 2012. 
The Superintending Engineer, Minor Irrigation Circle, 
Thiruvananthapuram on behalf of the Governor of Kerala 
invites competitive tenders for the following work in 
sealed cover superscribing the name of work from the 
Registered Contractors of Irrigation and Public Works 
Departments. The firm period of the tender will be 4 
months from the date of receipt of tender. 


19 - 11 - 2012 . A preliminary agreement in the prescribed form 
in Stamp Paper worth . 100 should also be executed and 
submitted along with the tender. Tenders received without 
preliminary agreement will be summarily rejected . 
According to the provision of Kerala Construction 
Workers Welfare Fund Act, 8 ( 2 ) 1984 , the Contractor 
who is undertaking construction of work has to remit 1 % 
of total cost of construction as contribution towards the 
Kerala Construction Workers Welfare Fund . The EMD 
should be pledged in favour of the Superintending 
Engineer , Minor Irrigation Circle , Thiruvananthapuram and 
submitted along with the tender. 


Tender No. — 16 /SEMI/ 2012 - 13 . 


Name of Work and related Division with Estimate 
PAC — Construction of storage weir across Manimala River 
(KWA Pump house ) at Valiyakayam in Kanjirappally Taluk 
(Kottayam ) — 1, 13,50 ,000 . 


EMD — 50 ,000 . 
Cost of tender documents — 17,100 + VAT @ 5 % . 
Class of eligible contractors — ‘ A ’ class . 
Time of completion — 15 months. 

Tender documents and other particulars can be 
obtained from the office of the undersigned on all working 
days commencing from 16 - 11 - 2012 up to 4 p .m . on 


The sealed tenders should reach the office of the 
undersigned by post/speed post on or before 4 p . m . on 
22 - 11 - 2012. Under any circumstances the tenders received 
directly or by courier will not be accepted . The tender will 
be opened at 4 p .m . on 22 - 11 -2012 by the undersigned or 
an authorized person in the presence of tenderers who 
are present at that time. The tenders will not be received 
in person direct under any circumstances . If the tender 
date is declared to be a holiday the tenders will be 
received on the next working day upto 4 p . m . 
and will be opened at 4 p . m . Earnest Money will not be 
accepted in the form of Indira Vikas Pathra . Labour 
Contract Societies should produce certificates from 


30th OCT. 2012) 


IRRIGATION DEPARTMENT 


220 


competent authority (from concerned Joint Registrar ) 
showing their Class of Registration , work in hand , 
financial limit of total works , they can take up at a time 
and eligibility certificate while purchasing the tender 
documents and submit along with the tender documents. 
All the conditions prevailing in respect of the tenders in 
Kerala PWD and as per the G . O . ( P ) No. 84 /97 /PW & T 
applicable to the above work also . 


- കേരള ഗവർണ്ണർക്കുവേണ്ടി തിരുവനന്തപുരം ചെറുകിട 
ജല സേ ചന വി ഭാഗം സൂപ ണ്ടിംഗ് എഞ്ചി നീ യർ 
താഴെ പ റ യു ന്ന പവ്യത്തി ക്ക് ജല വിഭവ വകു പ്പിലാ 
പൊതുമരാമത്ത് വകുപ്പിലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിർദ്ദിഷ്ട 
യോഗ്യതയുള്ള അംഗീകൃത കരാറുകാരിൽനിന്നും മത്സര 
സ്വഭാവമുള്ള ദർഘാസുകൾ, ദർഘാസിന്റെ പേരും നമ്പരും 
പ്രവൃത്തിയുടെ പേരും ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച 
ക വറുകളിൽ തപാൽ മുഖാന്തിരം ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസിന്റെ കാലാവധി അത് സ്വീകരിക്കുന്ന തീയതി മുതൽ 
4 മാസം വരെ ആയിരിക്കും. 


കാരണവശാലും നേരിട്ട് സ്വീകരിക്കുന്നതല്ല. അന്നേദിവസം 
അവധിയായാൽ തൊട്ടടുത്തദിവസം 4 മണിവരെ ദർഘാസുകൾ 
സ്വീകരിക്കുന്നതുംഅന്നേദിവസം 4 മണിക്ക് തുറക്കുന്നതുമാണ്. 
നിരതദ്രവ്യമായി ഇന്ദിരാവികാസ്പത സ്വീകരിക്കുന്നതല്ല . ജലവിഭവ 
വകുപ്പിലെയും പൊതുമരാമത്ത് വകുപ്പിലെയും ദർഘാസുകളെ 
സംബന്ധിക്കുന്ന മറ്റെല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും 
ബാധകമാണ്. ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾ, ദർഘാസി 
നോടൊപ്പം അവരുടെ യോഗ്യത , കൈവശമുള്ള പണികൾ, 
അവർക്ക് എടുക്കാവുന്ന പണികളുടെ സാമ്പത്തിക പരിധി 
മുതലായവ ഉൾക്കൊള്ളുന്ന സർട്ടിഫിക്കറ്റുകളും ബന്ധപ്പെട്ട 
ജോയിന്റ് രജിസ്ട്രാറിൽനിന്ന് ലഭിച്ചത് ടെണ്ടർ വാങ്ങുന്ന 
സമയം ഹാജരാക്കേണ്ടതും ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ട 
തുമാ ണ് . കേരള ഇറിഗേഷൻ ഡിപ്പാർട്ടുമെന്റിന്റെ ടെണ്ടർ 
സംബന്ധിച്ച നിബന്ധനകളും ജി . ഒ . ( പി ) നമ്പർ 84 / 97 / 
പി . ഡബ്ളൂ . ആന്റ് റ്റി . പ്രകാരമുള്ള നിബന്ധനകളും ഈ 
ദർഘാസിനും ബാധകമാണ്. 
Office of the Superintending Engineer, 
Minor Irrigation Circle, 
5th Floor, Jalavijnana Bhavan , 
Ambalamukku , Kowdiar P. O ., 

( Sd.) 
Thiruvananthapuram. 

Superintending Engineer. 


ദർഘാസ് നമ്പർ - 16 /എസ്. ഇ . എം . എ ./ 2012 - 13. 


പ്രവൃത്തിയുടെ പേരും ബന്ധപ്പെട്ട ഡിവിഷനും അടങ്കൽ 
തുകയും -- കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ വലിയകയം കേരള 
വാട്ടർ അതോറിറ്റി പമ്പ് ഹൗസ് ഭാഗത്ത് മണിമലയാറിന് 
കുറുകെ സ്റ്റോറേജ് വിയറിന്റെ നിർമ്മാണം ( കോട്ടയം) 
- 1,13 , 50 ,000 . 


ദർഘാസ് പരസ്യം 


നിരതദ്രവ്യം - 50,000. 
ദർഘാസ് പ്രമാണത്തിന്റെ വില - 17,100 + വാറ്റ് 5 %. 
കരാറുകാരുടെ വിഭാഗം - " എ ക്ലാസ്. 
പണി പൂർത്തീകരിക്കാനുള്ള കാലാവധി 15 മാസം. 


ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദവിവരങ്ങളും 16 -11 -2012 
മുതൽ 19 -11- 2012 വൈകുന്നേരം 4 മണി വരെ എല്ലാ പ്രവൃത്തി 
ദിവസങ്ങളിലും താഴെ ഒപ്പുവച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ കാര്യാല 
യത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. ദർഘാസുകളുടെ കൂടെ 
- 100 - ന്റെ മുദ്രപ്പത്തിൽ നിശ്ചിത ഫോറത്തിലുള്ളതു പ്രകാരം 
തയ്യാറാക്കിയ പ്രാഥമിക കരാർപത്രം സമർപ്പിക്കേണ്ടതാണ്. 
പ്രാഥമിക കരാർപ്രതം ഇല്ലാതെ സമർപ്പിക്കുന്ന ദർഘാസുകൾ 
ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. 1984 - ലെ കേരള 
നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി നിയമത്തിലെ 8( 2) വകുപ്പ് 
അനുസരിച്ച് പ്രസ്തുത പണിയെടുക്കുന്ന കരാറുകാരൻ 
നിർമ്മാണ പ്രവൃത്തിയുടെ മൊത്തം ചെലവിന്റെ ഒരു ശതമാനം 
നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഫണ്ടിലേക്ക് നൽകാൻ 
ബാദ്ധ്യസ്ഥനാണ്. നിരതദ്രവ്യം തിരുവനന്തപുരം ചെറുകിട 
ജലസേചന വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് മാറ്റി 
എടുക്കത്തക്കരീതിയിൽ വാങ്ങേണ്ടതും ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതുമാണ്. 


നമ്പർ ടി . എൻ. 2/ 2012-13. - 

2012 ഒക്ടോബർ 19. 
- കേരള ഗവർണ്ണർക്കു വേണ്ടി തണ്ണീർമുക്കം കൂട്ടനാട് 
ഡവലപ്മെന്റ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് 22 - 11 -2012 - ന് വൈകുന്നേരം 3. 30 
മണിവരെ നിശ്ചിത യോഗ്യതയുള്ള " ഡി യും അതിനു മുകളി 
ലുമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കരാറുകാർ, നിലവിലുള്ള 
ഉത്തരവുകൾക്ക് വിധേയമായി യോഗ്യതയുള്ള അംഗീകൃത 
തൊഴിലാളി സഹകരണ സംഘങ്ങൾ എന്നിവരിൽ നിന്നും 
പ്രവൃത്തിയുടെ പേരുവിവരം രേഖപ്പെടുത്തിമുദ്രവച്ചിട്ടുള്ള 
കവറുകളിൽ മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാസുകൾ സ്പീഡ് പോസ്റ്റോ, രജിസ്റ്റേർഡ് 
തപാൽ വഴിയോ നിശ്ചിത തീയതിക്കകം സമർപ്പിക്കേണ്ടതാണ്. 
( കൊറിയറായോ നേരിട്ടോ ദർ ഘാ സു കൾ സ്വീക രി 
ക്കുന്നതല്ല.) അന്നേദിവസം വൈകുന്നേരം 4 മണിക്ക് താഴെ 
ഒപ്പിട്ടി രി ക്കു ന്ന ഓ ഫീസറോ അദ്ദേഹം അ ധി കാ ര 
പ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറു 
കാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. 
അന്നേദിവസം അവധിയായാൽ അടുത്ത ദിവസം ദർഘാസുകൾ 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. മറ്റു നിബന്ധന 
കൾക്ക് മാറ്റമില്ല . 
കമ ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
നമ്പർ 

പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 
(2) 

( 3) 


പൂരിപ്പിച്ച ദർഘാസുകൾ തപാൽ സ്പീഡ് പോസ്റ്റ്മുഖേന 
മാത്രം 22 - 11- 2012 , 4 മണിക്ക് മുമ്പായി താഴെ ഒപ്പുവച്ചിട്ടുള്ള 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ എത്തിക്കേണ്ടതാണ്. ദർഘാസ് 
നമ്പരും പ്രവൃത്തിയുടെ പേരും രേഖപ്പെടുത്തിയ മുദ്രവച്ച 
കവറിലായിരിക്കണം ദർഘാസുകൾ സമർപ്പിക്കേണ്ടത്. ലഭിച്ച 
ദർഘാസുകൾ 22 - 11 - 2012 വൈകുന്നേരം 4 മണിക്കുതന്നെ 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
മറ്റ്ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരാകുന്ന കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. ദർഘാസുകൾ യാതൊരു 


2 / ഇ . ഇ ./ കെ . ഡി. റ്റി. 2012- 13 - ചേർത്തല 
മുനിസിപ്പാലിറ്റിയിലെ 14 ഓരുമുട്ടുകളുടെ 
നിർമ്മാണവും പരിപാലനവും 
s 1,73, 000 


4,400 


2 


3/ ഇ . ഇ . കെ . ഡി. റ്റി./ 2012 - 13 - തെക്കാട്ടുശ്ശേരി 
പഞ്ചായത്തിലെ 28 ടി ടി " 2,77,000 


7 , 000 


- (2) 


(3) 


30th OCT. 2012] 


IRRIGATION DEPARTMENT 


221 


(1) 


( 3) 


ഇറിഗേഷൻ എന്നീ വകുപ്പുകളിൽ നിലവിലുള്ള ചട്ടങ്ങളും 
വ്യവസ്ഥകളും ഈ ദർഘാസുകൾക്കും ബാധകമാണ്. 


3 


4 / ഇ . ഇ . കെ . ഡി . റ്റി . 2012- 13 - വയലാർ 
പഞ്ചായത്തിലെ 15 ഓരുമുട്ടുകളുടെ 
നിർമ്മാണവും പരിപാലനവും- - 
- 1, 82 ,000 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, കെ . ഡി . ഡിവിഷൻ, 

( ഒപ്പ്) 
തണ്ണീർമുക്കം. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


4 , 600 


5/ ഇ . ഇ . കെ . ഡി . റ്റി./ 2012 - 13 - അരൂക്കുറ്റി 
പഞ്ചായത്തിലെ 45 ടി ടി - 5,88 ,000 


14 ,700 


5 


ലേലം/ ക്വട്ടേഷൻ പരസ്യം 


12 , 500 


6 / ഇ . ഇ . കെ . ഡി. റ്റി ./ 2012 - 13 - പെരുമ്പളം 

പഞ്ചായത്തിലെ 47 ടി ടി - 4,98 ,000 
- 7 / ഇ . ഇ . കെ . ഡി. റ്റി . 2012 - 13 - പാണാവള്ളി 

പഞ്ചായത്തിലെ 27 ടി ടി - 3,66,000 


9 ,200 


8 / ഇ . ഇ ./ കെ . ഡി . റ്റി ./ 2012 - 13 - കടക്കരപ്പള്ളി 
പഞ്ചായത്തിലെ 42 ടി ടി - 4,91,000 


12, 300 


നമ്പർ ഡി . സി . 171/ 92. 

2012 ഒക്ടോബർ 18 . 
- കേരള ഗവർണ്ണർക്കു വേണ്ടി ജല സേചന വകു പ് 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, എം . വി. ഐ . പി. 
സബ് ഡിവിഷൻ നമ്പർ XI, പിറവം, മൂവാറ്റുപുഴ നദീതട 
ജല സേചന പദ്ധതി ഓഫീസിന്റെ ഉട മ സ്ഥ ത യിലുള്ള 
K R A 3032 നമ്പർ മഹീന്ദ്ര & മഹീന്ദ് 1984 മോഡൽ 
യൂണി വേ ഴ് സൽ ജീപ്പ് ( ചേ സിസ് നമ്പർ C . J. 500D / 2 ) 
(എൻജിൻ നമ്പർ DG 07913 ) താഴെപ്പറയുന്ന സ്ഥലത്തും 
സമയത്തും വച്ച് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ പരസ്യമായി 
ലേലത്തിൽ വിൽക്കുന്നതാണ്. 


8 


- 9 / ഇ . ഇ . കെ . ഡി . റ്റി ./ 2012 - 13 - പട്ടണക്കാട് 
പഞ്ചായത്തിലെ 41 ടി ടി - 5, 46 ,000 


13,700 


10 / ഇ . ഇ ./ കെ . ഡി. റ്റി./ 2012 - 13 - തുറവൂർ 
പഞ്ചായത്തിലെ 41 ടി ടി - 4,20,000 


10 , 500 


11/ ഇ . ഇ ./ കെ . ഡി . റ്റി . 2012 - 13 -കുത്തിയതോട് 
പഞ്ചായത്തിലെ 36 ടി ടി 3,43,000 


8 ,600 


12 / ഇ . ഇ . കെ . ഡി. റ്റി . 2012- 13 - കോടംതുരുത്ത് 
പഞ്ചായത്തിലെ 34 ടി ടി - 3 ,26, 000 


8 ,200 


സബ് ഡിവിഷൻ സർവേ റിപ്പോർട്ട് നമ്പർ - 1/എഇഇ / 2011 -12. 
നിരതദ്രവ്യം- 1,750 . 
ലേലത്തീയതിയും സമയവും 28 - 11 - 2012, 11 മണി. 

ലേലസ്ഥലം - എം . വി . ഐ . പി . സബ് ഡിവിഷൻ 
നമ്പർ XI, പിറവം ഓഫീസ് പരിസരം. 


13/ ഇ . ഇ . കെ . ഡി. റ്റി ./ 2012 - 13 - എഴുപുന്ന 
പഞ്ചായത്തിലെ 44 ടി ടി - 5,45,000 


13 ,700 


13 


14 / ഇ . ഇ ./ കെ . ഡി . റ്റി. 2012 - 13 - അരൂർ 
പഞ്ചായത്തിലെ 68 ടി ടി - 8,60,000 


21, 500 


5 , 000 


15 / ഇ . ഇ ./ കെ . ഡി. റ്റി ./ 2012 - 13 - തണ്ണീർമുക്കം 
പഞ്ചായത്തിലെ 15 ടി ടി - 2,00, 000 
16 / ഇ . ഇ ./ കെ . ഡി. റ്റി. 2012- 13 - മണ്ണഞ്ചേരി 
പഞ്ചായത്തിലെ 11 ടി ടി - 90 ,000 


15 


2 , 300 


ദർഘാസ് പ്രമാണത്തിന്റെ വില കമനമ്പർ 1, 3, 14, 15 
ഇവയ്ക്ക് 400 + വാറ്റ്, ക്രമനമ്പർ 2 - ന് 600 + വാറ്റ്, 
ക്രമനമ്പർ 4- ന് 1,200 + വാറ്റ്, ക്രമനമ്പർ 5 - നും 7 - നും 
- 1,000 + വാറ്റ്, ക്രമനമ്പർ 6 - ന് 800 + വാറ്റ്, ക്രമനമ്പർ 
8 - നും 12 - നും 1, 100 + വാറ്റ്, കമനമ്പർ 9 - ന് 900 + 
വാറ്റ്, കമനമ്പർ 10 - നും 11- നും 700 + വാറ്റ്, ക്രമനമ്പർ 
13- ന് 1,500 + വാറ്റ്. 

കരാറുകാരുടെ ക്ലാസ് ക്രമനമ്പർ 1, 2, 3, 14 , 15 ഇവയ്ക്ക് 
“ ഡി യും അതിന് മുകളിലും, മറ്റുള്ളവയ്ക്ക് " സി യും അതിന് 
മുകളിലും. 

പ്രവർത്തി തീർക്കേണ്ട കാലാവധി 6 മാസം. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റും താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും 15 - 11 - 2012 മുതൽ എല്ലാ 
പ്രവർത്തി ദിന ങ്ങ ളിലും ദർഘാസ് നൽകുന്ന അവസാന 
തീയതിയായ 17 -11- 2012 - ന് ഉച്ചയ്ക്ക് 1 മണിവരെയും ലഭിക്കുന്ന 
താണ്. സ്വീകരിക്കുന്ന നിശ്ചിത വില ( മടക്കി കൊടുക്കുന്നതല്ല ) 
രൊക്കം പണമായോ മണിയോർഡറായോ രേഖാമൂലം അടച്ച് 
അപേക്ഷിച്ചാൽ ദർഘാസുകൾ ലഭിക്കുന്നതാണ്. ദർഘാസുകൾ 

കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല . തൊഴിലാളി സഹകരണ 
സംഘങ്ങൾ പ്രവർത്തികൾക്കുള്ള യോഗ്യതയെ സംബന്ധിച്ചും 
പ്രസ്തുത സഹകരണ സംഘങ്ങൾക്ക് നിലവിലുള്ള പ്രവൃത്തി 
കളെ സംബന്ധിച്ചും രജിസ്ട്രാറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേ 
ണ്ട താണ്. ദർഘാസുകളെ സംബന്ധിച്ച് പൊതുമരാമത്ത്, 


- ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ലേലത്തിന് 
മുമ്പായി ലേലസ്ഥലത്ത് ഹാജരായി മുകളിൽ നിർദ്ദേശിക്കുന്ന 
നിരതദ്രവ്യം കെട്ടിവെക്കേ ണ്ട താ ണ്. ക്വട്ടേഷൻ സ്വീകരി 
ക്കുന്നത് ലേലം നടത്തുന്ന ദിവസത്തിനുമുമ്പുള്ള പ്രവർത്തി 
ദിവസം 3 മണി വരെ മാത്രമായിരിക്കും. ക്വട്ടേഷൻ സമർപ്പി 
ക്കുന്ന വ്യക്തികൾ ലേലദിവസം ഹാജരായി ലേലത്തിന്മുമ്പ് 
നിര തദവ്യം കെട്ടിവെക്കേണ്ടതാണ്. കൂടുതൽ തുകയ്ക്ക് 
ക്വട്ടേഷൻ നൽകുകയോ ലേലം വിളിക്കുകയോ ചെയ്യുന്ന 
വ്യക്തിയുടെ പേരിൽ താല്കാലികമായി ലേലം ഉറപ്പിക്കുന്നതും 
ലേലം കൊള്ളു ന്ന യാൾ അപ്പോൾതന്നെ ലേല തുകയും 
നികുതികളും സെക്യൂരിറ്റിയും ഉൾപ്പെടെ മുഴുവൻ തുകയും 
കെട്ടിവെക്കേണ്ടതാണ്. ലേലം സ്ഥിരപ്പെടുത്തി എന്ന് അറിയിപ്പ് 
കിട്ടി 7 ദിവസത്തിനകം ലേലവസ്തു ലേലസ്ഥലത്തുനിന്നും 
സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും നീക്കംചെയ്യേണ്ടതാണ്. 
ലേലത്തിന് നിശ്ചയിക്കപ്പെട്ട ദിവസം ഏതെങ്കിലും കാരണവശാൽ 
അവ ധി യായി പ്രഖ്യാ പി ക്ക പ്പെട്ടാൽ അടു ത്ത പ വത്തി 
ദിവസം അതേ സമയത്തും സ്ഥലത്തും നട ത്തുന്നതാണ്. 
പൊതുമരാമത്ത്/ ജല വിഭവ വകുപ്പിൽ നിലവിലുള്ള എല്ലാ 
നിയമങ്ങളും ഈ ലേലത്തിന് ബാധകമായിരിക്കും. കൂടുതൽ 
വിവരങ്ങൾ ലേല ദിവസത്തിനു മുമ്പുള്ള എല്ലാ പ്രവൃത്തി. 
ദിവസങ്ങളിലും ഈ ഓഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 
ലേലത്തിന് മുമ്പായി ലേലത്തിൽ പങ്കെടുക്കുന്നവർ ലേല 
വസ്തുക്കൾ കണ്ട് ബോദ്ധ്യപ്പെടേണ്ടതാണ്. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
എം . വി. ഐ . പി . 
സബ് ഡിവിഷൻ നമ്പർ XI, 
- പിറവം. 


( ഒപ്പ്) 

അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


30th OCT. 2012] 


IRRIGATION DEPARTMENT 


- 222 


ദർഘാസ് പരസ്യം 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി .1- 314 / 2012. 


2012 ഒക്ടോബർ 17 . 


നമ്പർ ഡി . ബി . 157 ( എ )/ 2002. 

2012 ഒക്ടോബർ 17 . 
കേരള ഗവർണ്ണർക്കുവേണ്ടി ആലുവ മൈനർ ഇറിഗേഷൻ 
സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
താഴെ പറയുന്ന പ്രവൃത്തികൾക്കുവേണ്ടി ജലസേചന വകുപ്പിൽ 
ഡി ക്ലാസ് മുതൽ മേൽപോട്ട് രജിസ്ട്രേഷനുള്ള അംഗീകൃത 
കരാറുകാരിൽ നിന്നും താഴെപ്പറയുന്ന പേരെഴുതി മുദ്രവെച്ച 
മൽസര സ്വഭാവമുള്ള ദർഘാസുകൾ തപാലിൽ രജിസ്റ്റേർഡ്/ 
സ്പീഡ് പോസ്റ്റ് ആയി മാത്രം ക്ഷണിച്ചുകൊള്ളുന്നു . തപാൽ 
വഴി ഉണ്ടാകുന്ന കാലതാമസത്തിന് ഈ വകുപ്പ്ഉത്തരവാദി 
യാകുന്നതല്ല. കൊറിയർ സർവ്വീസിലൂടെയും നേരിട്ടും സമർപ്പിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ 20 - 11 - 2012 
ഉച്ചയ്ക്ക് ഒരു മണി വരെ വിൽക്കുന്നതും 23 -11- 2012 ഉച്ചയ്ക്ക് 
മൂന്നു മണി വരെ സ്വീകരിക്കുന്നതുമാണ്. ടി ദർഘാസുകൾ 
23 - 11 - 2012 വൈകുന്നേരം നാലു മണിക്ക് അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. അന്നേ ദിവസം ഏതെങ്കിലും കാരണവശാൽ 
അവധി പ്രഖ്യാപിച്ചാൽ അടുത്ത പ്രവൃത്തി ദിവസം അവസാന 
തീയതിയായി കണക്കാക്കേണ്ടതാണ്. 


കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ചെറുകിട 
ജലസേചന വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
കൊയിലാണ്ടി താഴെ പറയുന്ന പ്രവർത്തികൾക്കു വേണ്ടി. 
യോഗ്യതയുള്ള അംഗീകൃത കരാറുകാരിൽ നിന്നും മത്സരാടിസ്ഥാ 
നത്തിലുള്ളമുദ്രവെച്ചതും പ്രവൃത്തിയുടെ പേര് പുറത്ത് 
ആലേഖനം ചെയ്തിട്ടുള്ളതുമായ കവറുകളിൽ ദർഘാസുകൾ 
ക്ഷണിക്കുന്നു. ദർഘാസുകൾ രജിസ്റ്റേർഡ് തപാൽ, സ്പീഡ് 
പോസ്റ്റ് എന്നിവ വഴി മാത്രമേ സ്വീകരിക്കുകയുള്ളു. കൊറിയർ 
സർവ്വീസ് വഴി അയക്കുന്നതോ നേരിട്ട് നൽകുന്നതോ ആയ 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . തപാൽ തകരാറുമൂലമോ 
മറ്റോ കാലതാമസം വന്നാൽ ഡിപ്പാർട്ട്മെന്റ് യാതൊരുവിധ 
ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതല്ല. ദർഘാസിന്റെ കാലാവധി 
അത് സ്വീകരിക്കുന്ന അവസാന തീയതി മുതൽ നാലുമാസം 
ആയിരിക്കും. 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


- (1) 


കമ 
നമ്പർ 


- ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
- അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


1/2012 - 13 - കൊയിലാണ്ടി താലൂക്കിലെ 
ചെറുവണ്ണൂർ പഞ്ചായത്തിലെ മരക്കാടി 

തോട് വിസിബിയുടെ വാർഷിക അറ്റകുറ്റ 
പണികൾ 2012 - 13 - 42,613 


1, 100 


5 ,500 


1 11 2012 - 13 - ചെട്ടിക്കാട് സ്ഥിരം ബണ്ടിന്റെ 

വാർഷിക അറ്റകുറ്റപ്പണികൾ - 

" 2 ,20, 000 
2 2 / 2012 -13 - ശ്രീഭൂതപുരം എൽ. ഐ . സ്കീമിന്റെ 
പരിസരത്ത് ട്രാൻസ്ഫോർമർ യാർഡ് 
നിർമ്മാണം - 50 , 000 


1, 200 


1,250 


2/ 2012 - 13 ടി ചെറുവണ്ണൂർ പഞ്ചായത്തിലെ 
കരവോട്ടുചിറ എസ്. ഡബ്ല . ഇ ./ ഡയിനേജ് 
സ്കീമിന്റെ ടി - - 47 ,368 
3/ 2012 - 13 - ടി കൊയിലാണ്ടി മുനിസിപ്പാ 
ലിറ്റിയിലെ അയനിക്കാട് ഡാമിന്റെയും 
പീറ്റക്കണ്ടി വിസിബിയുടെയും ടി 
S 39,136 


1,000 


1, 000 


4 /2012 - 13 - ടി കീഴരിയൂർ പഞ്ചായത്തിലെ 
കീഴരിയൂർ സ്കീമിന്റെ ടി - 38,334 
5/ 2012 - 13 - ടി തിക്കോടി പഞ്ചായത്തിലെ 
അച്ചൻ വീട് നട വിസി ബിയുടെ ടി 
- 28, 381 


750 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- ന് - 500 
+ വി . നി ., കമനമ്പർ 2 - ന് 400 + വി . നി . 

പ്രവർത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി - ക്രമനമ്പർ 
1- ന് 8 മാസം, ക്രമനമ്പർ 2 - ന് 2 മാസം. 

- ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിശദവിവരങ്ങളും താഴെ 
ഒപ്പുവെച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 
ദർഘാസ് സ്വീകരിക്കുന്ന ദിവസത്തിന് 7 ദിവസം മുമ്പ്മുതൽ 
അന്നേ ദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ ലഭിക്കുന്നതാണ്. 
ദർഘാസ് ( പമാ ണ ങ്ങ ളുടെ വില രൊക്കം പ ണ മായോ 
മണിയോർഡറായോ അടച്ച് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ 
ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ 
പാടു ള്ള ത ല്ല . നിശ്ചിത സമ യ ത്തി നു ശേഷം ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 

കേരള പൊതു മ രാ മത്ത്/ ജല വി ഭവ വകു പ്പില 
ദർഘാസുകളെ സംബന്ധിക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഇതിന് 
ബാധകമായിരിക്കും. ദർഘാസിനോടൊപ്പം അതാത് ജോലിക്ക് 
നിർദ്ദേശിച്ചിട്ടുള്ള നിരതദ്രവ്യം ആലുവ മൈനർ ഇറിഗേഷൻ 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് മാറ്റാവുന്ന 
വിധത്തിൽ സ്റ്റാമ്പൊട്ടിച്ച് മേലൊപ്പിട്ട് ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. കൂടാതെ 100- ന്റെ മുദ്രപത്രത്തിൽ ഒരു 
പ്രാഥമിക കരാർ പ്രതം ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
1990 - ലെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി നിയമം 
ഈ ജോലിക്ക് ബാധകമായിരിക്കും. 


500 


- 


450 


6 / 2012 - 13 ടി തുറയൂർ പഞ്ചായത്തിലെ 
തുറയൂർ പദ്ധതിയുടെയും എ - യും ഡി - യും 
ഡാ മി ന്റെ യും ബണ്ടി ന്റെ യും ടി 
S 18,497 
7 / 2012 - 13 - ടി തുറയൂർ പഞ്ചായത്തിലെ 
തോലേരിയിൽ കുളുപ്പിച്ചാൽ തോടിന്റെയും 
വിസിബിയുടെയും ടി - 17,907 
8 / 2012 - 13 - ടി കായണ്ണ പഞ്ചായത്തിലെ 
കൊളോറപ്പാറ വിസിബിയുടെ ടി 

28, 937 
9/ 2012 - 13 - വടകര താലൂക്കിലെ മണിയൂർ 
പഞ്ചായത്തിലെ ചെരണ്ടത്തൂർചിറ എൽ. ഐ . 
സ്കീമിന്റെ ടി - - - 73 ,035 
10/ 2012 - 13 - ടി എടച്ചേരി പഞ്ചായത്തിലെ 
കു ന്നും ചിറ തോട് എസ്. ഡ ബ്ല . ഇ ./ 
വിസിബിയുടെ ടി 28, 071 


750 


1, 850 


10 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
മൈനർ ഇറിഗേഷൻ, ആലുവ. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


750 


30th OCT. 2012) 


IRRIGATION DEPARTMENT 


223 


(2 ) 


( 3 ) 


10 


11/ 2012 - 13 - വടകര താലൂക്കിലെ ഏറാമല 
പഞ്ചായത്തിലെ കരിങ്ങാലിമുക്ക് തുരുത്തിത്തോട് 
എസ്. ഡ ബ്ല . ഇ ./ വിസിബിയുടെ ടി 
- 41,690 


1,050 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 9- ന് " 400 + 
വാറ്റ്, മറ്റുള്ളവയ്ക്ക് " 300 + വാറ്റ്. 


ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 
15- 11- 2012. 


കരാറു കാ രുടെ യോഗ്യത - " ഡി ക്ലാസ്സും അതി നു 
മുകളിലും. 


അപേക്ഷ സമർപ്പിക്കുമ്പോൾ യഥാർത്ഥ വില എത്രയെന്ന് 
ഓഫീസിൽ അന്വേഷിക്കേണ്ടതും ആയത് ദർഘാസ് പ്രമാണത്തി 
നായി ഒടുക്കേണ്ടതുമാണ്. 

- ദർഘാസിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന കരാറുകാർ 
( ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഉൾപ്പെടെ) അവരുടെ 
രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ ഹാജരാക്കേണ്ടതാണ്. 
ലേബർ കോൺടാക്ട് സൊസൈറ്റികൾ അവർ ഏറ്റെടുക്കുന്ന 
പണികളുടെ ആകെ അടങ്കൽ തുകയുടെ സർട്ടിഫിക്കറ്റ് അതാത് 
രജിസ്ട്രാറിൽനിന്നും വാങ്ങി ദർഘാസ് ഫോറത്തിനുള്ള അപേ 
ക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

- ദർഘാസ് പ്രമാണങ്ങൾ അംഗീകൃത കരാറുകാർക്ക് മാത്രം 
ലഭിക്കുന്നതും അവ കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതുമാകുന്നു . 
നിര തദവ്യം പണ മായി സ്വീക രി ക്കു ന്ന ത ല്ല . അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അധികാരപ്പെടുത്തിയതും 
ആവശ്യമായ സ്റ്റാമ്പ് പതിച്ച് ഒപ്പിട്ടതുമായ നിരതദ്രവ്യം ദർഘാ 
സിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. കരാറുകാർ ദർഘാസിനൊപ്പം 
- 100 - ന്റെ മുദ്രപത്രത്തിൽ നിശ്ചിത മാതൃകയിലുള്ള പ്രാഥമിക 
ഉടമ്പടികൂടി സമർപ്പിക്കേണ്ടതാണ്. മേൽപറഞ്ഞ വ്യവസ്ഥകൾ 
പാലിക്കാത്തതും നേരിട്ട് സമർപ്പിക്കുന്നതുമായ ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല . 

1987 - ലെ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമ 
നിയമത്തിലെ 8 ( 2) വകുപ്പനുസരിച്ച് മേൽപ്പണികൾ ഏറ്റെടുത്ത് 
നട ത്തുന്ന കരാറു കാർ രൊക്കം ചെലവിന്റെ 1 % കേരള 
നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് ബില്ലിൽ നിന്നും 
നൽകേണ്ടതാണ്. കേരള ജലസേചന വകുപ്പിൽ ദർഘാസുകളെ 
സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ ചട്ടങ്ങളും നിബന്ധനകളും 
ഈ ദർഘാസിനും ബാധകമായിരിക്കുന്നതാണ്. 


പണി തീർക്കേണ്ട കാലാവധി 1 മാസം. 


ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നും 7 -11- 2012 , 
8 -11-2012 , 9 - 11 - 2012 എന്നീ തീയതികളിൽ ഉച്ചയ്ക്ക് 1 മണിവരെ 
ദർഘാസ് ഫോറത്തിന്റെ വില മണിയോർഡറായോ രൊക്കം 
പണമായോ അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 
ദർഘാസ് ഫോറത്തിനുവേണ്ടി അടയ്ക്കുന്നതുക യാതൊരു 
കാരണവശാലും തിരികെ ലഭിക്കുന്നതല്ല. പ്രവർത്തികളുടെ 
ദർഘാസുകൾ 15 -11- 2012 ഉച്ചയ്ക്കുശേഷം 2 മണിവരെ മാത്രമെ 
സ്വീകരിക്കുകയുള്ളു. ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന 
ദിവസം ഉച്ചയ്ക്കു ശേഷം 3 മണിക്ക് സന്നിഹിതരായിട്ടുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗ 
സ്ഥനോദർഘാസുകൾ തുറക്കുന്നതാണ്. മുകളിൽ പറഞ്ഞിരി 
ക്കുന്ന ഏതെങ്കിലും ദിവസം സർക്കാർ അവധി പ്രഖ്യാപിക്കുക 
യാണെങ്കിൽ അതിന് തൊട്ടുപിന്നീടുള്ള പ്രവൃത്തി ദിവസം ടി 
സമയത്ത് ടി ദർഘാസുകൾ നടത്തുന്നതാണ്. ദർഘാസ് പ്രമാണ 
ത്തിന്റെ ഏകദേശ വിലയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
ചെറുകിട ജലസേചന വിഭാഗം, 

അസിസ്റ്റന്റ് 
കൊയിലാണ്ടി. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


Gaz . No. 21 /2012 /DTP ( Irrigation ). 


